© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2681 


Kottarakkara Taluk 


പ് 


jo 


( 1 ) 


പരേതന്റെ ഭാര്യയും മാതാവും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
( പസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . കാ ലാ വധി 
കഴിഞ്ഞും ത പാലിലും ലഭി ക്കുന്ന 

ആ ക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ4-1879 / 2021 . 

2021 ജനുവരി 18 . 
കൊട്ടാ ര ത ര താ ലൂ ക്കിൽ 

ഇട്ടിവ വില്ലേ ജിൽ 
തുട യന്നൂർ പി . ഒ . , ശീശൈലം വീട്ടിൽ ശാർങ് ധരൻ 
30-10-2019 - ൽ മരണപ്പെട്ടു പോയി . പരേതന്റെ പേരിലുള്ള 
വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും മറ്റ് ഇതര 
ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ ടിയിൽ കണ്ണൻ , ജെ . എസ് . 
കാട്ടാര ക്ക് ര തഹശീൽ ദാർ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നറിയുന്നു . 


( 3 ) 


നമ്പർ എ4-3000 / 2021 . 


2021 ഫെബ്രുവരി 3 . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


കൊട്ടാരക്കര താലൂക്കിൽ വെട്ടിക്ക വല വില്ലേജിൽ 
പനവേലി പി . ഒ . , സുജോ ഭവൻ വീട്ടിൽ ജോർജ്ജ് , എ . 
26-12-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ 
മകൻ ടിയിൽ ജോബിൻ ജോർജ്ജ് കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും 
വിചാ ര ണ യും 

നട ത്തി യതിൽ പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


ബന്ധം 


1 


ഭാര്യ 


57 


അവ ക  ാ ശ 


2 


ലിസ്സി , എസ് . 
സാലിഷ് , ജെ , എസ് . 
കണ്ണൻ , ജെ . എസ് . 


മകൻ 


36 


3 


29 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


34 


2 


28 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയ മാ നു സ ത അ വ കാശികൾ 

ഇതിൽ 

മുക ളിൽ 
രേഖ പ്പെ ടു ത്തി യിട്ടു ള്ള വർ മാത്ര മാ ണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖ കൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ജോബിൻ ജോർജ്ജ് 

മകൻ 
സുബിൻ ജോർജ് 
പരേ തന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയ മാ നു സ ത 

അവ കാശികൾ ഇതിൽ മു ക ളിൽ 
രേഖ പ്പെ ടു ത്തി യിട്ടു ള്ള വർ മാത മാ ണെ ന്ന് കാ ണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖ കൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ4-4933 2021 . 


2021 ഫെബ്രുവരി 25 . 


( 4 ) 


നമ്പർ എ4-32982021 . 


2021 ഫെബ്രുവരി 20 . 


അവ കാശ 


കാട്ടാ ര ക്ക് ര താ ലൂ ക്കിൽ കല യ പ രം വില്ലേ ജിൽ 
ഇഞ്ചക്കാട് മുറി യിൽ മെലം പി . ഒ . , തട്ടാ രു കു ളത്ത് 
പുത്തൻവീട്ടിൽ കെ . വാസു ദേ വൻ പിള്ള 28-10-2020 - ൽ 
മരണപ്പെട്ടുപോയി , പരേതന്റെ പേരിലുള്ള ബാങ്കിടപാടുകൾക്കും 
മറ്റ് ഇ തര 

ആ വ ശ്യ ങ്ങ ൾ ക്കും വേണ്ടി ഒരു 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൾ മെലം 
വില്ലേ ജിൽ അ രീ ക്കൽ പുത്തൻ വീട്ടിൽ ഷീജ , ആർ . 
കാട്ടാ ര ത ര ത ഹശീൽ ദാർ മുമ്പാകെ ബോധി പ്പി ച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നറിയുന്നു . 


കൊട്ടാര ക്കര താ ലൂ ക്കിൽ പൂയ പള്ളി വില്ലേജിൽ 
മെലോട് വലിയ വീട്ടിൽ എസ് . ദിവാകരൻ 12-11-1993 - ലും 
ടിയാൻ ഭാര്യ ടിയിൽ ലക്ഷ്മിക്കുട്ടി , കെ . 3-4-2014 -ലും 
മരണപ്പെട്ടുപോയി . പരേതരുടെ പേരിൽ തോമസ് & സ്റ്റീഫൻ 
കമ്പനിയിലുള്ള ഷെയർ ആനുകൂല്യം കൈപ്പറ്റുന്ന തിനും 
മറ്റ് ഇതര ആവ ശ്യ ങ്ങൾക്കും വേണ്ടി ഒരു 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതരുടെ മകൾ ടിയിൽ 
മീര കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നട ത്തി യതിൽ പരേ തരുടെ അ വ കാ ശി ക ളായി താഴ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


അവ കാശ 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ബന്ധം 


കമ 
നമ്പർ 


ബന്ധം 


1 


മകൾ 


49 


1 


ഡി . സീത 


മകൾ 


58 


2 


വസന്തകുമാരി , റ്റി . ആർ . 
ഷീജ , ആർ . 
ഷീബ , റ്റി . ആർ . 


46 


2 


ഡി . മീന 


57 


> 


3 


43 


3 


ഡി . മീര 


55 


87 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2682 


പരേ തരുടെ മാതാപിതാക്കൾ മരണ ണപ്പെട്ടിട്ടുള്ള താണ് . 
പരേതരുടെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധം ം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . കാ ലാ വധി 
കഴിഞ്ഞും ത പാലിലും 

ലഭി ക്കുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഇതിൽ കമനമ്പർ 3 മൈനറും കമ നമ്പർ -1 ന്റെ 
സംരക്ഷണയിലുമാണ് . പരേതന്റെ മാതാവും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ 
രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . കാ ലാ വധി 
കഴിഞ്ഞും ത പാലിലും ലഭി ക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 5 ) 


നമ്പർ എ4-4828 / 2021 . 


2021 മാർച്ച് 1 . 


നമ്പർ എ4-5409 / 2021 . 

2021 മാർച്ച് 2 . 
കൊട്ടാര ക്ക ര 

താ ലൂ ക്കിൽ ഇളമാട് വില്ലേ ജിൽ 
ഇളമാട് പി . ഒ . , രേവ തി യിൽ കെ . ദിവാ ക രൻ നായർ 
25-10-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിൽ കോടതിയിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേതന്റെ 
മകൻ ടിയിൽ രാകേഷ് ഡി . നായർ കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും 
വിചാരണയും 

നട ത്തി യതിൽ പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


അവ ക  ാ ശ 


അവ കാശ 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ ഇള മാട് വില്ലേ ജിൽ 
വേളൂർ പി . ഒ . , മുളമൂട്ടിൽ പ്ലാവിള വീട്ടിൽ തോമസ്കുട്ടി , കെ . 
8-8-2020 - ൽ മര ണ പ്പെട്ടുപോയി . പരേ തന്റെ പേരിലുള്ള 
സർവ്വീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ബാങ്കിടപാടുകൾക്കും 
മറ്റ് ഇതര ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി ഒ രു 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ ഡോ . പി . ഒ . ശോശാമ്മ കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും 
വിചാ രണ യും 

നട ത്തി യതിൽ പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


അവ കാശ 


1 


64 


2 


37 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


3 


34 


നമ്പർ 


ബന്ധം 


1 


56 


2 


28 


ഗംഗാകുമാരി , റ്റി . എസ് . 

ഭാര്യ 
രാകേഷ് ഡി . നായർ 

മകൻ 
മീരാ , ഡി . 

മകൾ 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയ മാ നു സ ത അവ കാശികൾ 

ഇതിൽ 

മു ക ളിൽ 
രേഖ പ്പെ ടു ത്തി യിട്ടു ള്ള വർ മാത മാ ണെ ന്ന് കാ ണിച്ച് 
അവ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


3 


24 


ഡോ . പി . ഒ . ശോശാമ്മ 

ഭാര്യ 
ഡോ . ജസ്റ്റിൻ തോമസ് 

മകൻ 
അഡ്വ . റെയ്ച്ചൽ തോമസ് മകൾ 
പരേ തന്റെ നിയ മാ നൂ സത അവകാശികൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രാ യി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 6 ) 


( 8 ) 


നമ്പർ എ4-6167 / 2021 . 

2021 മാർച്ച് 12 . 
കാട്ടാര ക്ക് ര താ ലൂ ക്കിൽ 

കു ള ക്ക് ടെ വില്ലേ ജിൽ 
പൂവറ്റൂർ പടിഞ്ഞാറ് , മാവടി പി . ഒ . , വേങ്ങശ്ശേരിൽ വീട്ടിൽ 
വി . രാജീവ് കുമാർ 20-1-2021 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ 
പേരിലുള്ള സർവ്വീസ് ആനു കൂ ല്യങ്ങൾക്കും മറ്റ് ഇതര 
ആവ ശ്യ ങ്ങൾക്കും വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആ വ ശ്യ പ്പെ ട്ടു കൊണ്ട് പരേതന്റെ ഭാര്യ 

ടിയിൽ 
നേഹ ലത , ആർ . കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


നമ്പർ എ4-4371 / 2021 . 


2021 ഫെബ്രുവരി 25 , 


അവ കാശ 


കൊട്ടാരക്കര താലൂക്കിൽ പവിത ശ്വരം വില്ലേജിൽ 
പവിത ശ്വരം പി . 63. , ലലാ വി ലാസം വീട്ടിൽ 
പി . രാഘവൻപിള്ള 3-1-2021 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ 
പേരിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും 
മറ്റ് ഇതര ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി ഒരു 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ടിയിൽ 
ഈശ്വ രി യമ്മ കാട്ടാ ര ത ര തഹശീൽ ദാർ 

മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


ഭാര്യ 


48 


2 


നേഹലത , ആർ . 
ഹൃഷികേശൻ , എസ് . ആർ . 
ചന്ദന കാർത്തി , എസ് . ആർ . 


മകൻ 


22 


3 


മകൾ 


17 


88 


6th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2683 


പേര് 


പരേതനുമായുള്ള വയസ് 


Pathanapuram Taluk 


കമ 
നമ്പർ 


ബന്ധം 


പരസ്യം 


1 


ഭാര്യ 


78 


ഈശ്വരിയമ്മ 
റ്റി . ആർ . ചന്ദ്രബാബു 


( 1 ) 


2 


മകൻ 


62 


നമ്പർ എൻ2-1152 / 2021 . 


2021 ഫെബ്രുവരി 10 . 


3 


ലെല് 


മകൾ 


58 


4 


ഷീല 


56 


കന കമ്മ 


പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാക നേരിട്ട് ഹാജ രാ യി 

രേഖ കൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ കറവൂർ 
എന്ന സ്ഥലത്ത് ജഗതിയിൽ ജഗദേവൻ 22-10-2018 - ലും ഭാര്യ 

12-2-2016 -ാം തീയതിയിലും മരണപ്പെട്ടു പോയി 
ട്ടുള്ളതാണ് . സർക്കാരിതര കാര്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും 
വേണ്ടി പരേതരുടെ അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണ 
മെന്ന് കാണിച്ച് പരേ തരുടെ മകൻ രാജേഷ് , കെ . ജെ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതരുടെ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


പേര് 


പരേതരുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


47 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


2 


44 


>> 


Kunnathoor Taluk 


പരസ്യം 


അനിൽകുമാർ , കെ . ജെ . മകൻ 
രാജേഷ് , കെ . ജെ . 
പ ര ത രു ടെ മാതാപിതാക്കൾ 

ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ ക്രമ നമ്പർ 1-0 2-0 കക്ഷികൾ പരേതരുടെ 
അനന്തരാവകാശി കളാണെന്ന് കാ ണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ3-7113 2020 . 


2021 ഫെബ്രുവരി 24 . 


( 2 ) 


കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് തെക്ക് വില്ലേജിൽ 
ഇരവിച്ചിറ പടിഞ്ഞാറ് മുറിയിൽ മുകളയ്യത്ത് പുത്തൻ വീട്ടിൽ 
രാജു 31-5-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള 
വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കുന്ന തിന് അവകാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാര്യ കൃഷ് ണ മ്മ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിൻമേൽ 
ശൂര നാട് തെക്ക് വില്ലേജാഫീ സർ മുഖാന്തിരം നട ത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽ സാക്ഷി 
മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും രാജു 31-5-2020 -ാം 
തീയതി മര ണ മ ട ഞ്ഞ തായും അ വ കാ ശിക ളാ യി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


നമ്പർ എൻ2-2075 2021 . 

2021 മാർച്ച് 3 . 
പത്തനാപുരം താ ലൂ ക്കിൽ പിറവന്തൂർ വില്ലേജിൽ 
കമുകും ചേരി എന്ന സ്ഥലത്ത് പാണുവേലിൽ വീട്ടിൽ 
കെ . സതീ ന്ദ ൻ നായർ 2-2-2018 - ലും പരേ തന്റെ ഭാര്യ 
ജ . 

സാ വി സതി യമ്മ 2 4- 12 - 2 0 2 0- ലൂം മ ര ണ പ്പെ ട്ടു 
പോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിലുള്ള വസ്തുവകകൾ 
ലഭിക്കു ന്ന തിനും മറ്റാ വ ശ്യ ങ്ങൾക്കും വേണ്ടി അവ കാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതരുടെ 
മകൻ അഖിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യുന്നയാൾ പരേ തരുടെ അനന്ത രാവകാശിയാണെന്ന് 
അറിയുന്നു . 
അവകാശിയുടെ മരണപ്പെട്ട കക്ഷി 

വയസ് 
പേര് 

മായുള്ള ബന്ധം 


1 


ഭാര്യ 


55 


2 


മകൾ 


30 


കൃഷ്ണമ്മ 
രാജി കൃഷ്ണ 
രജി കൃഷ്ണ 
ലക്ഷ്മിക്കുട്ടി 


3 


27 


> 


4 


മാതാവ് 


85 


അഖിൽ 


മകൻ 


35 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മരണ മടഞ്ഞ 
രാജുവിന്റെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 
1 മുതൽ 4 വരെയുള്ള കക്ഷികളാണെന്ന് വിവരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ പ രസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


പ ര ത രു ടെ മാ താ പിതാക്കൾ , ജീവിച്ചിരിപ്പില്ല . 
ആയ തി നാൽ മേ ൽ കക്ഷി പര ത രു ടെ 

അന ന്ത രാ 
വകാശിയാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖകൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ട താണ് . 
കാലാവധി 

കഴിഞ്ഞും തപാൽ മാർ ഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 1412021 / DTP ( CLR ) . 


89 


